Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. 021. MMJØ 
KL / TV ( N )/634 /2012 - 14 


72 


GOVERNO 


കാ 


e muo 


NMENT OF 


Sooo 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II 
Weijo 2 


22nd October 2013 
2013 ÁGSIMO 22 
30th Aswina 1935 
1935 BOCOJMO 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


(1) 


R 


(2 ) 


NOTIFICATION 
No. SE (2)-65645/12. 

23rd September 2013. 
The following is the list of officers approved by the 
Government vide G O . (Rt.) No. 1599 /13/ AD dated 9 -9 -2013 
for promotion to the cadre of Agricultural Field Officers. 

Select List 2013 
Sl .No. 
(1 ) 

(2 ) 
1 T. C . Venugopalan 

J. Rahamathu Beevi 
P. J. Ouseph 
R . Sreerekha 
P . Chandrika 
B . Lisy 
P . L . Jose 
K . Syamaladevi Amma 
V. R . Premakumari 
B . S . Savithri Amma 
T. K . Usha 

P. Sivarajan Pillai 
13 L . Vimala 


V. A . Chellamma 
A . K . Thankamoni 
T. P. Sugunan 
Sabeeda Bai, S . 
K . M . Savanan 
S . Vasantha Kumari 
M . N . Prasad 
G . Gopinathan Pillai 
A . Aboo 
P. K . Yesumathi 
M . Ummer 
M . M . Hassan 
J. Sreejaya 
E . Sivaraman 
K . D . Leni 
S . Selvester 
N . K . Chandrasekharan Pillai 


ū=őoovaaAwN 


Directorate of Agriculture, 
Vikas Bhavan , 
Thiruvananthapuram . 


R . AJITHKUMAR , 
Director of Agriculture, 

Convenor, DPC ( L ). 


2nd JULY 2013 ). 


AGRICULTURE DEPARTMENT 


136 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ ഇ (2 )- 27 / 2013 - 14 . 

2013 സെപ്റ്റംബർ 23 . 
പാ ല ക ാ ട് ജില്ല യി ൽ എ രു ത്ത ൻ പ തി യിൽ 
പ്രവർത്തിക്കുന്ന ഐ . എസ്. ഡി . ഫാമിലേക്ക് 34 ടൺ 
അഴുകിയ കറുപ്പ് നിറമായ ചകിരി കമ്പോസ്റ്റ് ഓഫീസിൽ 
നിന്നുള്ള നിർദ്ദേ ശാ നു സ രണം സമയത്തും വിധത്തിലും 
ഫാമി നു ള്ളിൽ ലഭ്യമാക്കി തരു ന്ന തിന് താല് പ ര്യ മുള്ള 
വ്യക്തികളിൽ നിന്നും നിശ്ചിത ദർഘാസ് ഫോറത്തിൽ 
താഴെ ചേർക്കുന്ന നിബ ന്ധ ന ക ൾക്ക് വിധേ യ മായി 
ടെണ്ടറുകൾ ടി ഫാം സൂപ്രണ്ട്ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


5. മേൽപ്പറഞ്ഞ ദിവസം വൈകുന്നേരം 3 മണിക്ക് ടെണ്ടർ 

സമർപ്പിച്ചവരെ മാത്രം ഉൾപ്പെടുത്തി പരസ്യലേലം 
നടത്തുന്നതും ഏറ്റവും കുറഞ്ഞ തുക വാഗ്ദാനം 
ചെയ്തയാളുടെ തുക പ്രത്യേകം രേഖപ്പെടുത്തുന്നതു 
മായിരിക്കും. 
തുടർന്ന് അപ്പോൾ സന്നിഹിതരായവരുടെ സാന്നിദ്ധ്യ 
ത്തിൽ ടെണ്ടറുകൾ തുറക്കുന്നതും ടെണ്ടറിലെ തുക 
ലേലത്തിൽ കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്തയാൾക്ക് 
താൽക്കാലികമായി ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്ന 
തുമായിരിക്കും. 
7. താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസുകൾ 
ബന്ധപ്പെട്ട മേലധികാരികളുടെ അനുമതിക്ക് 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതും ഇത് സംബന്ധിച്ച് 
മേലധികാരികളുടെ തീരുമാനം അന്തിമവുമായിരിക്കും. 
ദർഘാസ് ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി ബന്ധപ്പെട്ട 
വിവരം ലഭിച്ചാലുടൻ തന്നെ മൊത്തം തുകയുടെ 
5 % സെക്യൂരിറ്റിയായി ടി ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കൊഴിഞ്ഞാമ്പാറ 
ബ്രാഞ്ചിൽ മാറ്റാൻ പറ്റുന്ന ഡി . ഡി . ആയി സമർപ്പി 
ക്കേണ്ടതാണ്. കൂടാതെ ? 50 - ന്റെ മുദ്രപത്രത്തിൽ 
34 ടൺ അഴുകിയ കറുപ്പ് നിറമായ ചകിരി 
കമ്പോസ്റ്റ് ഓഫീസ് നിർദ്ദേശാനുസരണം ഒരു 
മാസത്തിനുള്ളിൽ ലഭ്യമാക്കി കൊള്ളാമെന്നുള്ള 
നിർദ്ദിഷ്ട കരാർ എഴുതി ഒപ്പിട്ട് നൽകേണ്ടതാണ്. 
പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് 
റദ്ദ് ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം 
ഫാം സൂപണ്ടിനുണ്ടായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ് സംബന്ധിച്ച തീയതി 
അവധി ആകുന്നപക്ഷം അതിനടുത്ത പ്രവർത്തി 
ദിവസം ഈ നിബന്ധനകൾക്ക് അനുസൃതമായി 

ഇടപാടുകൾ നടത്തുന്നതാണ്. 
10 . കൂടാതെ മറ്റ് സർക്കാർ ദർഘാസുകൾക്കുള്ള 

നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധക 
മായിരിക്കും. 
11 . കൂടുതൽ വിവരങ്ങൾക്ക് ഐ . എസ്. ഡി . ഫാം 

ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
12 . വൈകിയെത്തുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല. 


1. ദർഘാസ് ഫോറങ്ങൾ പ്രവർത്തി ദിവസം രാവിലെ 
10 മണി മുതൽ 2013 ഒക്ടോബർ 30 -ാം തീയതി 
12 മണി വരെ ഫോറത്തിന്റെ വിലയും നികുതിയും 
ഓഫീസിൽ അടച്ച് വാങ്ങേണ്ടതാണ്. ആയതിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
- ടെണ്ടറിൽ പങ്കെ ടു ക്കുന്ന കക്ഷികൾ 31,300 
നിരതദ്രവ്യ തുക ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ എല്ലാ പേജുകളിലും ടെണ്ടറു 
കാരൻ ഒപ്പിടേണ്ടതും കൂടാതെ ടെണ്ടർ കൊണ്ടയാൾ 
ടെണ്ടർ ഫോറത്തിന്റെ 6 -ാം പേജിലുള്ള പ്രാഥമിക 
കരാർ ? 50 - ന്റെ സർക്കാർ മുദപ്രതത്തിൽ 

എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 
3. പൂരിപ്പിച്ച ടെണ്ടറുകൾ 30- 10 - 2013- ന് 2 മണിക്കുള്ളിൽ 
സൂപ്രണ്ട്, ഐ . എസ്. ഡി . ഫാം , എരുത്തേൻപതി 
എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറിനുള്ളിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. കവറിനു മുകളിൽ “ചകിരി 
കമ്പോസ്റ്റ് 2013 - 14 എന്ന് വ്യക്തമായി എഴുതിയി 
രിക്കണം. 
ദർഘാസ് ഫോറത്തിന്റെ നിർദ്ദിഷ്ട സ്ഥാനത്ത് 34 ടൺ 
അഴുകിയ കറുപ്പ് നിറമായ ചകിരി കമ്പോസ്റ്റിന്റെ 
വില പ്രത്യേകമായി അക്കത്തിലും അക്ഷരത്തിലും 
പ്രാദേശിക ഭാഷയിൽ വ്യക്തമായി എഴുതിയിരിക്കണം. 


9 . 


ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഐ . എസ്. ഡി . ഫാം , 
എരുത്തേൻപതി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


